Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക് 
NMENT OF 


രാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


THIRUVANANTHAPURAM, TUESDAY 


- 29th October 2013 
2013 ഒക്ടോബർ 29 


No. 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


7th Karthika 1935 
1935 കാർത്തികം 7 


PART III 


Stores Purchase 


Agriculture Department 

| E - TENDER NOTICE 
PURCHASE OF ATOMIC ABSORPTION 

SPECTROPHOTOMETER 2013 - 14 
E - Tender Reference Number — AGRI/ TF (2 )/ E - TEND / 
2013-14/1 

E - Tender Id 2013 _ AGRI_ 8973 _ 1 
PAC — 112 Lakhs 
Published Date — 23 -9- 2013 , 5 p. m . 
Document Download /Sale Start date — 26 - 9 - 2013 , 

10 a . m . 
Clarification Start Date — 26 - 9 - 2013 , 10 a . m . 
Bid Submission Start date — 26 - 9- 2013 , 10 a. m . 
Bid Opening date — 30 -10 -2013 , 3 p . m . 
Document Download /Sale End date — 28 - 10 - 2013 , 

2 p . m . 
Clarification End Date — 26 -10 - 2013, 5 p . m . 

Bid Submission End date — 28 - 10 -2013, 2 p. m . 
For details visit https://etenders. kerala .gov.in 


ദർഘാസ് പരസ്യം 
നമ്പർ ബി . 74 / 2013. 

| 2013 സെപ്റ്റംബർ 23. 
കോഴാ യിലുള്ള കോട്ടയം ജില്ലാ കൃഷി തോട്ടം 
ഫാം സൂപ ണ്ട് , വ്യവസ്ഥകൾക്ക് വിധേ യ മാ യി 2013 - 14 
വർഷ ത്തിൽ കോഴാ യി ലു ള്ള കോട്ടയം ജില്ലാ കൃഷി 
തോട്ടത്തിലേക്ക് 3.25 ടൺ യു . വി. സ്റ്റബിലൈസ്ഡ് പ്ലാസ്റ്റിക് 
ഗ്രോബാഗുകൾ, 450 ഘനമീറ്റർ ഉണങ്ങിയ ചാണകപ്പൊടി, 
2 . 6 ടൺ പൊടിച്ച കടല പിണ്ണാക്ക് എന്നിവ നൽകുന്നതിന് 
തയ്യാറുള്ള സ്ഥാപനങ്ങളിൽ വ്യക്തികളിൽനിന്നും മുദ്രവച്ച 
ടെൻഡറുകൾ 29 - 10 - 2013 രാവിലെ 10 . 45 മണിവരെയും 24000 
ഘന അടി ചുവന്ന മേൽമണ്ണ് 40 ഘന മീറ്റർ ആറ്റുമണൽ, 
പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നതിന് ജെ . സി . ബി., പോട്ടിംഗ് 
മിശ്രിതം വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിന് ടിപ്പർലോറി 
ഇവയുടെ സേവനം എന്നിവ നൽകു ന്ന തിന് തയ്യാറുള്ള 
സ്ഥാപനങ്ങൾ വ്യക്തികളിൽ നിന്നും മുദ്രവച്ച ടെൻഡറുകൾ 
30- 10 - 2013 രാവിലെ 10 .45 മണിവരെ സ്വീകരിക്കുന്നതും അതാത് 
ദിവ സ ങ്ങ ളിൽ രാവിലെ വിവിധ സമ യ ങ്ങ ളിലായി 
തുറക്കുന്നതുമാണ്. വിശദവിവരം ഫാം ഓഫീസിൽ നിന്നും 
അറിയാവുന്നതാണ്. ഫോൺ 04822232684, 9947745114. 
ജില്ലാ കൃഷിത്തോട്ടം, 

- ( ഒപ്പ്) 
കോഴാ . 

ഫാം സൂപ്രണ്ട്. 
ദർഘാസ് പരസ്യം 


Directorate of Agriculture, 
Vikas Bhavan , 
Thiruvananthapuram . 


(Sd.) 
Addl.Director of 

Agriculture (Plg.) 
For Director of Agriculture. 


നമ്പർ എസ്.എഫ്. പി - 45 / 2013 - 14. 2013 സെപ്റ്റംബർ 25. 

പുതുപ്പാടി സ്റ്റേറ്റ് സീഡ് ഫാമിലെ 2013 - 14 വർഷത്തെ 
- ഉപയോഗത്തിനായി ഉദ്ദേശം 90 മെട്രിക് ടൺ ഉണക്കിപ്പൊടിച്ച 
ചാണകം വിതരണം ചെയ്യാൻ തയ്യാറു ള്ള വ രിൽ നിന്നും 
മുദ്രവെച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


നിബന്ധനകൾ 
1. ടെണ്ടറുകൾ 8 1,000 നിരതദ്രവ്യം സഹിതം 30 - 10 - 2013 

പകൽ 2 മണിക്ക് മു ൻ പാ യി സീനിയർ കൃഷി 
ഓഫീസർ, സ്റ്റേറ്റ് സീഡ് ഫാം , പുതുപ്പാടി എന്ന 
വിലാസത്തിൽ ലഭിച്ചിരിക്കണം. 
ടെണ്ടർ ഫോറം ? 200 - ന് ( നികു തി കൾ പുറ മെ ) 
30 - 10 - 2013 പകൽ ഒരു മണിവരെ ഫാം ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതാണ്. 
30 - 10 - 2013 - ന് പകൽ കൃത്യം 3 മണിക്ക് തത്സമയം 
ഹാജരായ ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ടെണ്ടറുകൾ 
തുറന്ന് പരി ശോ ധി ക്കു ന്നതും ഏറ്റവും കുറഞ്ഞ 
നിര ക്കിലുള്ള ടെണ്ടർ തൃപ്തികരമെന്ന് കണ്ടാൽ 
മേലധികാരികളുടെ അംഗീകാരത്തിന് വിധേയമായി 
താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 
4 . നിരതദ്രവ്യം സെക്യൂരിറ്റിയായി സൂക്ഷിക്കുന്നതാണ്. 
വിജയിയായ ടെണ്ടർകാരൻ ടെണ്ടർഫോറത്തിന്റെ 8 -ാം 
പേജിൽ പറയുന്ന എഗ്രിമെന്റ് ? 100 - ന്റെ മുദ്രപത്രത്തിൽ 

ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട് തരേണ്ടതാണ്. 
5. ടെണ്ടറിൽ ചാ ണ ക പ്പൊ ടിയുടെ വില ടണ്ണിന് 
- എത യെന്ന് അക്ക ത്തിലും അക്ഷ ര ത്തിലും 
എഴുതിയിരിക്കണം. 
ടെണ്ടർ അംഗീ ക രിച്ച തായി അറി യിപ്പു കിട്ടി 
7 ദിവസത്തിനകം ടെണ്ടറുകാരൻ സ്വന്തം ചെലവിൽ 
സാ ധനം ഫാമിൽ എത്തിച്ചു ത ര ണ്ട താ ണ് . 
വസ് തു ക്ക ളുടെ ഗുണ നി ല വാരം കർശ ന മായി 
പാലിക്കേണ്ടതാണ്. 
ടെണ്ടർ ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കു 
കയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഇതേ 

സമയത്തും വ്യവസ്ഥയിലും ടെണ്ടർ നടത്തുന്നതാണ്. 
8 . ടെണ്ടർ മാറ്റി വെ യ്ക്കു ന്ന തിനും നിർത്ത ലാ ക്കു ന്ന 

തി നു മുള്ള പൂർണ്ണ അധികാരം സീനി യർ കൃഷി 
ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
9. ടെണ്ടർ പ്രകാരം അംഗീകരിക്കുന്ന നിരക്കിന് 31- 3 - 2014 
വരെ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. 
സർക്കാറിന്റെ ടെണ്ടർ വ്യവസ്ഥകൾ എല്ലാം തന്നെ 
ഇതിനും ബാധ ക മാ ണ് . കൂടു തൽ വിവരങ്ങൾക്ക് 
പവൃത്തി ദിവ സ ങ്ങ ളിൽ ഫാം ഓഫീ സു മാ യി 
ബന്ധപ്പെടാവുന്നതാണ്. 


7 , 


സ്റ്റേറ്റ് സീഡ് ഫാറം, 
പുതുപ്പാടി. 


( ഒപ്പ്) 
സീനിയർ കൃഷിഓഫീസർ. 


